O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6639 


Revenue Department 


22nd February 2022 


Malappuram District 


Kondotty Taluk 


NOTICE 


നമ്പർ : C2- 251/2022 


11-02-2022 


കൊണ്ടോട്ടി താലൂക്കിൽ ചേലേമ്പ്ര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ്.എ.വി വലിയപറമ്പ് ( വീട് ) 
പുല്ലിപ്പറമ്പ് ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 ൽ പാരഗ്രാഫ് 236 ൽ 
പരാമർശിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേലേമ്പ്ര വില്ലേജിൽ 
പരേതൻറെ ഭാര്യ ഫാത്തിമ , ബോധിപ്പിച്ച അപേക്ഷ ചേലേമ്പ്ര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-12-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഫാത്തിമ 


ഭാര്യ 


56 


2 


മകൻ 


41 


സുബൈർ 
റിയാസ്.എ.വി 


3 


മകൻ 


39 


4 


സഫ്വാൻ 


മകൻ 


37 


5 


സാജിദ് . എ.വി 


മകൻ 


34 


6 


മകൻ 


32 


7 


മുനവർ ഹസീം .എ.വി 
| അബ്ദുൽ അസീസ് . എ.വി 
മുഹമ്മദ് ഷാഹിദ് .എ.വി 


| മകൻ 


29 


8 


മകൻ 


24 


നമ്പർ : C2-80072021 


01-02-2022 


കൊണ്ടോട്ടി താലൂക്കിൽ വാഴയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കല്യാണി.പി , പുന്നക്കോടൻ പള്ളിയാള 
1 ( വീട് ) , പുതുക്കോട് ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 ൽ പാരഗ്രാഫ് 236 ൽ 
പരാമർശിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴയൂർ വില്ലേജിൽ 
പരേതയുടെ മകൻ ശശീന്ദ്രൻ , ബോധിപ്പിച്ച അപേക്ഷ വാഴയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-06-2018 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ജാനകി.കെ.സി 


മകൾ 


72 


2 


ശ്രീധരൻ 


മകൻ 


70 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6640 


KERALA GAZETTE 


Part III 


3 


മകൾ 


64 


മാളുക്കുട്ടി.പി . 
| രാധാകൃഷ്ണൻ . പി 


4 


മകൻ 


58 


5 


ശശീന്ദ്രൻ 


മകൻ 


54 


നമ്പർ : C2- 125502021 


02-02-2022 


വ 


കൊണ്ടോട്ടി താലൂക്കിൽ ചേലേമ്പ്ര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചക്കി , ഇമ്പക്കാട്ട് ( വീട് ) പുല്ലിപ്പറമ്പ് 
( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 ൽ പാരഗ്രാഫ് 236 ൽ പരാമർശിക്കുന്ന 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേലേമ്പ്ര വില്ലേജിൽ പരേതയുടെ മകൻ 
വിശ്വനാഥൻ .പി.കെ , ബോധിപ്പിച്ച അപേക്ഷ ചേലേമ്പ്ര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-08-2016 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വിശാലാക്ഷി.സി 


മകൾ 


65 


2 


വിശ്വനാഥൻ 


മകൻ 


58 


3 


| രാജൻ .പി.കെ 


മകൻ 


57 


4 


വിജയൻ .പി.കെ 


മകൻ 


54 


നമ്പർ : C2- 1057112021 


02-02-2022 


കൊണ്ടോട്ടി താലൂക്കിൽ കൊണ്ടോട്ടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉണ്ണിനാഗൻ , പാറയിൽ ( വീട് ) 
മേലങ്ങാടി ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 ൽ പാരഗ്രാഫ് 236 ൽ 
പരാമർശിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊണ്ടോട്ടി വില്ലേജിൽ 
പരേതൻറെ ഭാര്യ അമ്മു , ബോധിപ്പിച്ച അപേക്ഷ കൊണ്ടോട്ടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-09-2014 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അമ്മ 


ഭാര്യ 


50 


2 


ശാലിനി 


| മകൾ 


31 


3 


സനൂപ് . പി 


| മകൻ 


30 


4 


ശാന്തിനി.പി . 


മകൾ 


28 


നമ്പർ : C2- 10574/2021 


02-02-2022 


കൊണ്ടോട്ടി താലൂക്കിൽ 


കൊണ്ടോട്ടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അസ്സൻ കുട്ടി , മംഗലത്ത് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6641 


Revenue Department 


22nd February 2022 


( വിട് ) , തുറക്കൽ ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 ൽ പാരഗ്രാഫ് 236 ൽ 
പരാമർശിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊണ്ടോട്ടി വില്ലേജിൽ 
പരേതൻറെ മകൻ മംഗലത്ത് അഹമ്മദ്കുട്ടി , ബോധിപ്പിച്ച അപേക്ഷ കൊണ്ടോട്ടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കതീജ 


ഭാര്യ 


80 


2 


മംഗലത്ത് അഹമ്മദ്കുട്ടി 


മകൻ 


64 


3 


നഫീസ 


| മകൾ 


57 


നമ്പർ : C2 . 105722021 


02-02-2022 


കൊണ്ടോട്ടി താലൂക്കിൽ കൊണ്ടോട്ടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കതീജ പരിയാൻതൊടി , 
വടക്കേക്കര ( വീട് ) തുറക്കൽ ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 ൽ പാരഗ്രാഫ് 
236 ൽ പരാമർശിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊണ്ടോട്ടി 
വില്ലേജിൽ പരേതയുടെ മകൻ മുഹമ്മദ് ഇസ്മായിൽ , ബോധിപ്പിച്ച അപേക്ഷ കൊണ്ടോട്ടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-08-2014 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുലേഖ 


| മകൾ 


56 


2 


മകൻ 


54 


| മുഹമ്മദ് ഇസ്മായിൽ 
| ആലിക്കുട്ടി 


3 


മകൻ 


53 


4 


ഹാജറ 


മകൾ 


51 


5 


സക്കീന.വി 


മകൾ 


48 


6 


റംല 


മകൾ 


44 


7 


മകൻ 


45 


| മുജീബ് റഹ്മാൻ വടക്കേക്കര 
നസീറ 


00 


8 


| മകൾ 


43 


9 


അഷ്റഫ് 


മകൻ 


40 


നമ്പർ : C2- 10669/2021 


02-02-2022 


കൊണ്ടോട്ടി താലൂക്കിൽ വാഴയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുറഹ്മാൻ , കണ്ടംകുളങ്ങര ( വീട് ) 
വാഴയൂർ ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 ൽ പാരഗ്രാഫ് 236 ൽ 
പരാമർശിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴയൂർ വില്ലേജിൽ 
പരേതൻറെ ഭാര്യ റസിയ പുതിയപറമ്പത്ത് , ബോധിപ്പിച്ച അപേക്ഷ വാഴയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 


അവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6642 


KERALA GAZETTE 


Part III 


വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-04-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


53 


| റസിയ പുതിയപറമ്പത്ത് 
ഷാനഷെറിൻ കെ.കെ 


2 


| മകൾ 


26 


3 


ഷബാസ് റഹിമാൻ കെ.കെ 


മകൻ 


23 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6643 


Revenue Department 


22nd February 2022 


Malappuram District 


Kondotty Taluk 


NOTICE 


നമ്പർ : C2-10928 / 2021 


02-02-2022 


കൊണ്ടോട്ടി താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് , അരുമണിക്കളത്തിൽ 
( വീട് ) പള്ളിക്കൽ ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 ൽ പാരഗ്രാഫ് 236 ൽ 
പരാമർശിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പള്ളിക്കൽ വില്ലേജിൽ 
പരേതൻറെ മകൻ സൈതലവി , ബോധിപ്പിച്ച അപേക്ഷ പള്ളിക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-03-2010 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പാത്തുമ്മക്കുട്ടി 


ഭാര്യ 


63 


2 


റസിയ.വി 


മകൾ 


48 


3 


മകൾ 


45 


മൈമൂനത്ത് 
| വൈറുന്നീസ 


4 


മകൾ 


38 


5 


സൈതലവി 


മകൻ 


39 


6 


| അഷ്റഫ് 


മകൻ 


36 


7 


സാജിത.വി 


മകൾ 


34 


നമ്പർ : C2- 10929/2021 


02-02-2022 


കൊണ്ടോട്ടി താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചു പോയ കോയകുട്ടി . കെ , 
താഴെതാന്നിയങ്ങാട്ട് ( വീട് ) പള്ളിക്കൽ ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 ൽ 
പാരഗ്രാഫ് 236 ൽ പരാമർശിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പള്ളിക്കൽ 
വില്ലേജിൽ പരേതൻറെ മകൻ ഷുക്കൂർ .കെ , ബോധിപ്പിച്ച അപേക്ഷ പള്ളിക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-04-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഹലീമ 


ഭാര്യ 


60 


2 


| മകൻ 


44 


| ഷുക്കൂർ .കെ 
റഷീദ്.കെ 


3 


മകൻ 


42 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6644 


KERALA GAZETTE 


Part III 


4 


| ഉമ്മു സൽമ 


മകൾ 


39 


5 


ബസീരിയ.കെ 


| മകൾ 


34 


നമ്പർ : C2- 10931 2021 


02-02-2022 


കൊണ്ടോട്ടി താലൂക്കിൽ വാഴയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 

ശേഖരൻ . എ , 
അയിലാളത്ത് , ചിത്തിരനിവാസ് ( വീട് ) അഴിഞ്ഞിലം ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് റവന്യൂ മാന്വൽ 
വാല്യം 6 ൽ പാരഗ്രാഫ് 236 ൽ പരാമർശിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വാഴയൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ബേബി.വി , ബോധിപ്പിച്ച അപേക്ഷ വാഴയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-09-2019 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബേബി.വി 


ഭാര്യ 


65 


നമ്പർ : C2- 10937/2021 


07-02-2022 


കൊണ്ടോട്ടി താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദാജി , സി.പി.മൻസിൽ 
( വീട് ) കരിപ്പൂർ ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 ൽ പാരഗ്രാഫ് 236 ൽ 
പരാമർശിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പള്ളിക്കൽ വില്ലേജിൽ 
പരേതൻറെ ഭാര്യ ഖദീജ , ബോധിപ്പിച്ച അപേക്ഷ പള്ളിക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഖദീജ 


ഭാര്യ 


68 


2 


സിദ്ധീഖ് .ചക്കിപ്പറമ്പൻ 


മകൻ 


47 


3 


സി.പി.ഫസീല 


മകൾ 


41 


4 


| മകൾ 


37 


ഹഹ്മത്ത്.സി.പി . 
അഹമ്മദ് ഹാസിഫ് . ചക്കിപ്പറമ്പൻ 


5 


മകൻ 


34 


നമ്പർ : C2-109382021 


07-02-2022 


കൊണ്ടോട്ടി താലൂക്കിൽ വാഴയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മേനംപറമ്പത്ത് രാഘവൻ നായർ , 
ചൈതന്യ ( വീട് ) അഴിഞ്ഞിലം ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 ൽ 
പാരഗ്രാഫ് 236 ൽ പരാമർശിക്കുന്ന ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴയൂർ 
വില്ലേജിൽ പരേതൻറെ മകൻ ഇ.കെ.സുരേഷ് ബോധിപ്പിച്ച അപേക്ഷ വാഴയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 


വ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6645 


Revenue Department 


22nd February 2022 


അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-03-2007 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രമണി 


ഭാര്യ 


67 


2 


ഇ.കെ.സുരേഷ് 


| മകൻ 


43 


3 


സതീഷ് . ഇ.കെ 


മകൻ 


41 


നമ്പർ : C2-11043 / 2021 


09-02-2022 


കൊണ്ടോട്ടി താലൂക്കിൽ ചെറുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മൊയ്തീൻകോയ , ബിസ്മില്ല 
മൻസിൽ , ഈശ്വരത്തൊടിയിൽ , പള്ളിയാളി വീട് പുതുക്കോട് ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് 
റവന്യൂ മാന്വൽ വാല്യം 6 ൽ പാരഗ്രാഫ് 236 ൽ പരാമർശിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ചെറുകാവ് വില്ലേജിൽ പരേതൻറെ മകൻ സിറാജുദ്ദീൻ .എം.പി ബോധിപ്പിച്ച അപേക്ഷ ചെറുകാവ് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 10-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സഫിയ . എം.പി 


ഭാര്യ 


52 


2 


സലീം 


മകൻ 


45 


3 


| ഷറീന 


| മകൾ 


38 


4 


മകൾ 


40 


5 


ഹാജറ.എം.പി 
ഫർസാന . എം.പി 
സിറാജുദ്ധീൻ .എം.പി 


മകൾ 


27 


6 


മകൻ 


23 


നമ്പർ : C2- 4752022 


16-02-2022 


കൊണ്ടോട്ടി താലൂക്കിൽ നെടിയിരുപ്പ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നിയാസ് ചോലകരിപ്പാലകണ്ടി , 
കരിപ്പാലകണ്ടി ( വീട് ) നെടിയിരുപ്പ് ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് കേരള ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 ൽ 
പാരഗ്രാഫ് 236 ൽ പരാമർശിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
നെടിയിരുപ്പ് വില്ലേജിൽ പരേതൻറെ പിതാവ് വീരാൻ ചോലകരിപ്പാലകണ്ടി , ബോധിപ്പിച്ച അപേക്ഷ നെടിയിരുപ്പ് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25 
09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6646 


KERALA GAZETTE 


Part III 


സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വീരാൻ ചോലകരിപ്പാലകണ്ടി 


| പിതാവ് 


58 


2 


നഫീസ 


മാതാവ് 


52 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:28:57 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


